Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


| 22nd October 2013 
2013 ഒക്ടോബർ 22 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II 
വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


30th Aswina 1935 
1935 ആശ്വിനം 30 


PART III 
Stores Purchase 


Fisheries Department 


പുനർ ടെണ്ടർ നോട്ടീസ് 


കമ 


നമ്പർ ഇ / 1710 / 2013 . 

2013 സെപ്റ്റംബർ 20. 

ഡയറക്ടറാഫീസ്, മലമ്പുഴ ഡാം പി . ഒ., പാലക്കാട്- 678 651 " 
മലമ്പുഴ നാഷണൽ ഫിഷ് സീഡ് ഫാമിലേക്കും മലമ്പുഴ 

എന്ന വിലാസത്തിൽ അയച്ചുതരേണ്ടതാണ്. വൈകി ലഭിക്കുന്ന 
ശുദ്ധ ജല അ ക്വേ റി യ ത്തി ലേക്കും ആ വ ശ്യ മായ താഴെ 

ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല. ടെണ്ടർ സമർപ്പിച്ചവരുടെയോ 
പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുവാൻ തയ്യാറുള്ള അ വ രുടെ പതി നി ധി ക ളു ടെ യോ സാ ന്നി ദ്ധ്യ ത്തിൽ 
വ്യക്തികൾ/ സ്ഥാപനങ്ങൾ തുടങ്ങിയവരിൽ നിന്നും മുദ്രവെച്ച 24 - 10 - 2013 - ന് ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് തുറക്കുന്നതാണ്. 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ ഫോറത്തിന്റെ വില യാ യി വാറ്റ് ഉൾപ്പെടെ 

? 338 (& 300 + X 38) അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറം 
ടെണ്ടർ നമ്പരും സാധനത്തിന്റെ പേരും 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ടെണ്ടർ ഫോറത്തിന്റെ 
നമ്പർ സ്പെസിഫിക്കേഷനും ആവശ്യമായ 

വില യാതൊരു കാരണവശാലും തിരിച്ച് നൽകുന്നതല്ല. ടെണ്ടർ 
എണ്ണവും 

ഫോറത്തിനോടൊപ്പം ? 100 - ന്റെ മുദ്രപേപ്പറിൽ തയ്യാറാക്കിയ 
- 1 1 / 1710 / 2013 - ഫൈബർ ഗ്ലാസ്സ് ടാങ്ക് ഫോർ ഫിഷ് 

ടെണ്ടർ എഗ്രിമെന്റ്, ടെണ്ടറിൽ രേഖപ്പെടുത്തിയ ആകെ 
ട്രാൻസ്പോർട്ടേഷൻ - 2 എണ്ണം 

തുകയുടെ 2 .5 % - ൽ കുറയാത്ത തുക നിര ത ദ വ്യ മായി 

“ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ” എന്ന പേരിൽ 
2 ഇ / 1713/ 2013 - ഫൈബർ ഗ്ലാസ്സ് ടാങ്ക് 50 സ്ക യർ 

ദേശസാൽകൃത ബാങ്കിൽ നിന്നും എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് 
- ഷീറ്റ് (വൃത്താകൃതി) - 2 എണ്ണം 

എന്നിവ സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം ഇല്ലാത്തതോ 
മുകളിൽ കാണിച്ചിട്ടുള്ള സാധനങ്ങൾസപ്ലെ ചെയ്യുന്ന മതിയായ നിരതദ്രവ്യം ഇല്ലാത്തതോ ആയ ടെണ്ടറുകൾ നിരസി 
തിന് പ്രത്യേകം പ്രത്യേകം ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. ക്കുന്നതാണ്. ടെണ്ടറിൽ സപ്ലെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന 
ടെണ്ടർ സമർപ്പിക്കുന്ന കവറിനു മുകളിൽ സപ്ലെചെയ്യുവാൻ - സാധ ന ത്തിന്റെ ഗുണ നില വാരത്തെ സംബന്ധിച്ച വിവരം 
ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പേര്, ടെണ്ടർ നമ്പർ എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. സപ്ലേ ഓർഡർ ലഭിച്ചാൽ സാധനം 
രേഖ പ്പെടു ത്തേ ണ്ട താ ണ് . മുദ്രവെച്ച ടെണ്ട റു കൾ സപ്ലെചെയ്യു ന്ന തിന് ആവ ശ്യ മായ സമയം ടെണ്ടറിൽ 
24- 10 -2013 - ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി ലഭിക്കത്തക്കവിധം രേഖപ്പെടുത്തേണ്ടതാണ്. ഫാമിലേക്ക് എത്തിച്ചുതരുന്നതിനുള്ള 
“ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, ഫിഷറീസ് ഡെപ്യൂട്ടി ചെലവ് തുടങ്ങിയവ രേഖപ്പെടുത്തേണ്ടതാണ്. 


യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ നിരസിക്കുന്ന 
തി നുള്ള പൂർണ്ണ അധികാരം താഴെ ഒപ്പിടുന്ന ആളിൽ 
നിക്ഷിപ്ത മാ യി രിക്കു ന്ന താ ണ്. സ്റ്റോർ പർച്ചേസ് നിയ മ 
പ കാ രമുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ ടെണ്ടറിനും 
ബാധകമായിരിക്കുന്നതാണ്. ടെണ്ടർ സംബന്ധിച്ച കൂടുതൽ 
വിവരങ്ങൾ പ്രവർത്തി സമ യ ങ്ങളിൽ ഓഫീസിൽ നേരിട്ട് 
ബന്ധപ്പെടേണ്ടതാണ്. 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാഫീസ്, ( ഒപ്പ്) 
മലമ്പുഴ. 

ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


